| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2009 


GOVERNU 


സാ 


t 


MENT OF 


KERALA 


न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


28th April 2009 
2009 ഏപ്രിൽ 28 
8th Vaisakha 1931 
1931 വൈശാഖം 8 


നമ്പർ 


PART III 
Co -operative Department 


ക്ലെയിം നോട്ടീസ് 


[ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 72 

ചട്ടം 69 ( 2) പ്രകാരം) 
നമ്പർ 2829 / 2006 / ഇ . 

- 2009 മാർച്ച് 5. 
ഏറനാട് താലൂക്ക് ടാക്സി ഡവേഴ്സസ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എം . 410 എന്ന സംഘം മലപ്പുറം 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 
8 - 11 - 2006 - ലെ എച്ച്. എം . സി . 440 / 04 / കെ . ഡിസ്. നമ്പർ 
ഉത്തരവ് പ്രകാരം സമാപ്തീകരിക്കുന്നതിനുവേണ്ടി ഉത്തരവ് 
ആയിട്ടുണ്ട്. ആയതുപ്രകാരം ലിക്വിഡേറ്റർ 24- 2-2009 - ന് ചാർജ്ജ് 
എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത സംഘത്തിൽ നിന്നും 


എന്തെങ്കിലും തുക ലഭിക്കുവാനുണങ്കിൽ ആയതിനുള്ള 
അവകാശം മതിയായ രേഖകൾ സഹിതം ഈ നോട്ടീസ് 
പ്രസിദ്ധീകരിച്ച് രണ്ടു മാസത്തിനുള്ളിൽ സംഘം ലിക്വിഡേറ്ററെ 
അറി യി ക്കേ ണ്ട താ ണ്. പ സ ത സമ യ ത്തി നു ള്ളിൽ 
അവകാശം ഉന്നയിക്കാതിരുന്നാൽ ആയതിനുശേഷം ലഭിക്കുന്ന 
അപക്ഷകൾ പരി ഗ ണി ക്കു ന്ന ത ല്ല എന്നും അറിയിച്ചു 
കൊള്ളുന്നു . 

( ഒപ്പ്) 

ലിക്വിഡേറ്റർ , 
സഹകരണസംഘം 

ഏറനാട് താലൂക്ക് ടാക്സി 
അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 

ഡവേഴ്സസ് സഹകരണ 
( ജനറൽ) ഓഫീസ്, 

സംഘം ക്ലിപ്തം/ എടവണ്ണ 
മഞ്ചേരി. 

യൂണിറ്റ് ഇൻസ്പെക്ടർ. 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


( 1) 


നമ്പർ 1751/09/ എ . ഇ . എൽ. 

2009 മാർച്ച് 12. 
സൂചന - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 1891 /2008 / എ ആയുള്ള 3- 3-2009- ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
നമ്പർ സി 1283 ആയി രജിസ്റ്റർ ചെയ്ത് ഒറ്റത്തെ സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എ ആന്റ് ഇ - 111 ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റന്റ് രജിസ്ട്രാർ (ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 
Gaz . 17 /2009/DTP (Co-operative ). 


140 


KERALA GAZETTE 


[ PART III 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമ ബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1283 ആയി രജിസ്റ്റർ ചെയ്ത ഒറ്റത്തെ സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ്71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും, വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പ് 
കാര്യാലയത്തിലെ ആലക്കോട് യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാ സമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 5826 / 04/ എ . ഇ .എൽ. കെ . ഡിസ്. 


2009 മാർച്ച് 12. 


സൂചന: - (1) ഈ ഓഫീസിലെ ഇതേ നമ്പരായുള്ള 7 - 12 - 2006 - ലെ ഉത്തരവ്. 

( 2) സംഘം ലിക്വിഡേറ്ററുടെ 1511 / 06 / കെ . നമ്പരായുള്ള 28 - 2 - 2009 - ലെ നടപടിക്രമം. 


നമ്പർ സി 1017 ആയി രജിസ്റ്റർ ചെയ്ത തലശ്ശേരി പ്രിയദർശിനി ലേബർ കോൺട്രാക്ട് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 
പ്രവർത്തനം നിലച്ചുപോയതിനാൽ സൂചന (1) വഴി കേരള സഹകരണ നിയമം വകുപ്പ് 71 (2) ( ബി ) പ്രകാരം സമാപ്തീകരണ 
ത്തിനുത്തരവിടുകയും ലിക്വിഡേറ്ററായി തലശ്ശേരി അസിസ്മന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ കതിരൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 12 -1- 2007 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


- മേൽ സൂചന ( 2) വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. സൂചന (2) നടപടിക്രമത്തിന്റെ ഒരു പകർപ്പ് ഇതോടൊപ്പം അടക്കം ചെയ്യുന്നു . 


സംഘം കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ 
പൂർത്തിയായ സാഹചര്യത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് 
നമ്പർ സി 1017 ആയി രജിസ്റ്റർ ചെയ്ത തലശ്ശേരി പ്രിയദർശിനി ലേബർ കോൺട്രാക്ട് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു. 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 
ലിക്വിഡേറ്റർ 3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതുമാണ്. 


ക്ലിപ്തം നമ്പർ സി . 1017 , പ്രിയദർശിനി ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ലിക്വിഡേറ്ററുടെ 

നടപടിക്രമങ്ങളുടെ പകർപ്പ് 


നമ്പർ 1511 / 06 / കെ . 


2009 ഫെബ്രുവരി 28. 


സൂചന (1) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 7- 12 -2006 - ലെ 5826/ 04 /എഇഎൽ നമ്പർ ഉത്തരവ്. 

(2) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 13- 10 - 2008 - ലെ 5826 /04/എഇഎൽ നമ്പർ ഉത്തരവ്. 


സൂചന (1) - ലെ ഉത്തരവ് പ്രകാരം ക്ലിപ്തം നമ്പർ സി . 1017, പ്രിയദർശിനി ലേബർ കോൺട്രാക്ട് കോ -ഓപ്പറേറ്റീവ് 
സൊസൈറ്റിയുടെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററായി തലശ്ശേരി ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ആഫീസിലെ കതിരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട്ഉത്തരവായിരുന്നു . മേൽ ഉത്തരവനുസരിച്ച് കതിരൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടർ 12 - 1-2007 - ന് ചാർജ്ജടുക്കുകയുണ്ടായി. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ കടധന പട്ടിക താഴെ പറയും 
പ്രകാരമായിരുന്നു . 


28th APRIL 2009] 


CO -OPERATIVE DEPARTMENT 


141 


ബാദ്ധ്യതകൾ 


രൂപ് 


ആസ്തികൾ 


രൂപ് 


13700 .00 


451.60 


ക്യാഷ് ബാങ്കിൽ 
കിട്ടേണ്ടും അനാമത്ത് 


159 . 38 


40 .00 


40 . 00 


അറ്റനഷ്ടം 


140538 .75 


ഓഹരി മൂലധനം 
കരുതൽ ധനം 
സംശയാസ്പദമായ 
ആസ്തികൾക്കുള്ള കരുതൽ 
എഡ്യൂക്കേഷൻ ചാർജ്ജ് 
തൻചെലവും സിൽബന്ധി ചെലവും 
കൊടുക്കേണ്ട അനാമത്ത് 
വിഭജിക്കാൻ ബാക്കി നിൽക്കുന്ന ലാഭം 


1.02 


1105. 00 


125122 .85 


- 902, 10 


ആകെ 


141030 . 35 


ആകെ 


ആകെ 


141030.35 


141030 , 35 


ഇതിൽ പിരിച്ചെടുക്കാൻ സാധിക്കുന്ന പരമാവധി തുക പിരിച്ചെടുക്കുകയും കൊടുത്തുതീർക്കാനുണ്ടായിരുന്ന ബാദ്ധ്യത 
പരമാവധി കൊടുത്തുതീർക്കുകയും ചെയ്തിട്ടുണ്ട്. 


ന 


ലിക്വിഡേറ്റർ ചാർജ്ജടു ക്കു മ്പോൾ സംഘം കണക്കിൽ കെയിരിപ്പു തുക യൊന്നും ബാക്കി ഉണ്ടാ യി രു ന്നില്ല . 
സംഘത്തിന്റെ പേരിൽ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ തലശ്ശേരി ശാഖയിലുണ്ടായിരുന്ന 301-ാം നമ്പർ എസ്. ബി. അക്കൗണ്ട് 
അവസാനിപ്പിച്ച് ലിക്വിഡേറ്ററുടെ പേരിൽ നിക്ഷേപിക്കുകയുണ്ടായി. ആസ്തി ഇനത്തിൽ കിട്ടേണ്ടും അനാമത്തിൽ 40 രൂപ 
ശ്രീ . എ . കെ . പ്രകാശൻ എന്നയാളിൽ നിന്നുമാണ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആയത് സംബന്ധിച്ച് യാതൊരു രേഖയും 
സംഘം റിക്കാർഡുകളിൽ നിന്നും ലഭിക്കാത്തതിനാൽ മേൽ തുക ഈടാക്കാൻ സാധിച്ചിട്ടില്ല . 


- ബാദ്ധ്യത ഇനത്തിൽ ഓഹരി മൂലധനമായി 13 ,700 രൂപ തിരിച്ചു കൊടുക്കാൻ, മതിയായ തുക സംഘം കണക്കിൽ 
ബാക്കിയുണ്ടായിരുന്നില്ല . സിൽബന്ധി ചെലവിനത്തിൽ അഫിലിയേഷൻ ഫീസ് 1105 സർക്കിൾ സഹകരണ യൂണിയനിൽ 
അടയ്ക്കാൻ യാതൊരു തുകയും നീക്കിയിരിപ്പില്ലാത്തതിനാൽ അടയ്ക്കാൻ സാധിച്ചില്ല . അതുപോലെ കൊടുക്കേണ്ടും അനാമ 
ത്തിൽ മൊത്തം 125122.85 രൂപയിൽ 22.75 രൂപ എ . കെ . പ്രകാശനും 100 രൂപ ഓഹരി മടക്കി കൊടുക്കാനും, 65,000.10 രൂപ 
പ്രസിഡണ്ടിനും, 60, 000 രൂപ സെക്രട്ടറിക്കും നൽകാനുള്ളതാണ്. ക്ലെയിം നോട്ടീസ് 23 -6-2008 -ാം തീയതി പുറപ്പെടുവിച്ചിരുന്നെങ്കിലും, 
നാളിതു വരെ ആരുംതന്നെ സംഘത്തിൽനിന്ന് ലഭിക്കാനുള്ള തുക സംബന്ധിച്ച് അവകാശ വാദം ഉന്നയിക്കുകയോ, 
ലിക്വിഡേറ്റർക്ക് രേഖാമൂലം അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല . അതുപോലെ കൊടുക്കാനുള്ള തുക സംബന്ധിച്ച് 
നാളിതുവരെ ആരുംതന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല . 


ആയത് പ്രകാരം ലിക്വിഡേറ്റർ സംഘത്തിന്റെ 30 - 9-2008- ലെ ആസ്തി ബാദ്ധ്യതകളിൽ പിരിച്ചെടുക്കാൻ പറ്റാത്ത ആസ്തികൾ 
സംഘം കണക്കിൽനിന്നും എഴുതി തള്ളുന്നതിനും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യതകൾ സംഘം കണക്കിലേക്ക്കണ്ടു 
കെട്ടുന്നതിനും അപേക്ഷിക്കുകയും കണ്ണൂർ ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ 13- 10 -2008- ലെ 5829/ 04/എഇഎൽ നമ്പർ ഉത്തരവ് 
പകാരം താഴെ കാണിച്ചിരിക്കുന്ന ആസ്തികൾ എഴുതിത്തള്ളുന്നതിനും ബാദ്ധ്യതകൾ കണ്ടു കെട്ടുന്ന തിനും അനുമതി 
നൽകിയിട്ടുണ്ട്. 


കണ്ടുകെട്ടേണ്ട ബാദ്ധ്യതകൾ 


രൂപ് 


എഴുതിതള്ളണ്ട്ആസ്തികൾ 


രൂപ് 


13700. 00 


40 .00 


കിട്ടേണ്ടും അനാമത്ത് 
അറ്റനഷ്ടം 


159 .38 


140541. 75 


40 . 00 


ഓഹരി മൂലധനം 
കരുതൽ ധനം 
സംശയാസ്പദമായ 
ആസ്തികൾക്കുള്ള കരുതൽ 
എഡ്യൂക്കേഷൻ ചാർജ്ജ് 
തൻചെലവും സിൽബന്ധി ചെലവും 
കൊടുക്കേണ്ടും അനാമത്ത് 
വിഭജിക്കാൻ ബാക്കി നിൽക്കുന്ന ലാഭം 


1.02 


1105 .00 


125122.85 


902. 10 


ആകെ 


141030.35 


ആകെ 


ആകെ 


141581. 75 


1581.25 


ആയത് പ്രകാരം സംഘം കണക്കുകൾ ക്രമീകരിക്കുകയുണ്ടായി. 


142 


KERALA GAZETTE 


[ PART III 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയായ 12 - 1-2007 മുതൽ 28 - 2- 2009 വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ താഴെ 
പറയും പ്രകാരമാണ്. 


വരവ് 


രൂപ് 


ചെലവ് 


രൂപ് 


400 .00 


682 . 60 


451. 60 


120. 00 


ലിക്വിഡേറ്ററിൽനിന്ന് വരവ് 
എസ്. ബി. 301 പിൻവലിച്ചത് 
എസ്. ബി . പലിശ വരവ് 
ബാങ്കിൽനിന്നും പിൻവലിച്ചത് 


131.00 


200.00 


ജില്ലാ ബാങ്ക് 
ടി . എ . 
ജനറൽ ബോഡി ചെലവ് 
സ്റ്റേഷനറി 
ലിക്വിഡേറ്റർക്ക് നൽകാനുള്ളത് 
ലിക്വിഡേഷൻ ചാർജ്ജ് 
ലിക്വിഡേഷൻ ഫണ്ട് 


682 . 60 


146. 60 


400 .00 
| 87 . 00 

29. 00 
ഇല്ല 


മുൻ കയ്യിരിപ്പ് 


ഇല്ല 


ആകെ 


1665. 20 


ആകെ 


1665 .20 


സംഘം സമാപ്തീകരിക്കുന്നതിന് സഹകരണ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള അംഗങ്ങളുടെ അവസാന 
പൊതുയോഗം 15 -1- 2009- ന് വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് തലശ്ശേരി ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസ് പരിസരത്ത് 
ചേരുന്നതിന് സംഘത്തിൽ ആകെ ഉണ്ടായിരുന്ന 372 അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകുകയുണ്ടായി. പൊതുയോഗ നോട്ടീസ് 
തലശ്ശേരി, തിരുവങ്ങാട് എന്നീ വില്ലേജ് ആഫീസുകളിലും, തലശ്ശേരി താലൂക്ക് ആഫീസിലും തലശ്ശേരി മുനിസിപ്പൽ ആഫീസിലും 
പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ അംഗങ്ങൾ ആരുംതന്നെ അവസാന പൊതുയോഗത്തിൽ ഹാജരായിരുന്നില്ല. 

സംഘം സമാപ്തീകരണ നടപടികൾ പൂർത്തിയായപ്പോൾ 28- 2-2009- ന് യാതൊരു തുകയും നീക്കിയിരിപ്പുണ്ടായിരുന്നില്ല . മേൽ 
സംഘത്തിന്റെ നാളിതുവരെയുള്ള കണക്കുകൾ കണ്ണൂർ ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാർ ആഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർ 
ആഡിറ്റ് ചെയ്തിട്ടുണ്ട്. മേൽ വിവരിച്ച സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി. 1017 പ്രിയദർശിനി ലേബർ കോൺട്രാക്ട് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം 1969 - ലെ 
കേരള സഹകരണ നിയമം വകുപ്പ് 73 ( 3) പ്രകാരം അവസാനിപ്പിച്ചിരിക്കുന്നു . 

ക്ലിപ്തം നമ്പർ സി. 1017 പ്രിയദർശിനി ലേബർ കോൺട്രാക്ട് കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ 1969 - ലെ 
കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്യുന്നു . 


നമ്പർ 1799 / 09 / എ . ഇ . എൽ. 

2009 മാർച്ച് 25. 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 2021/08 / എ ആയുള്ള 3 - 3- 2009 - ലെ കത്തും അന്വേഷണ 
റിപ്പോർട്ടും. 

നമ്പർ സി 1284 ആയി രജിസ്റ്റർ ചെയ്ത നെല്ലിപ്പാറ സഹകരണ കൺസമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് നിയമിച്ചുത്തരവായിരുന്നു . 

സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 15 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോവിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമ ബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 1284 ആയി രജിസ്റ്റർ ചെയ്ത നെല്ലിപ്പാറ സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
തളിപ്പറമ്പ് കാര്യാലയത്തിലെ ആലക്കോട് യൂണിററ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടു ക്കേ ണ്ട തും ടി വിവരം യഥാ സ മയം ഈ ആഫീസിൽ 
റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. 


28th APRIL 2009] 


CO -OPERATIVE DEPARTMENT 


143 


നമ്പർ 1802 / 09 / എ . ഇ . എൽ. 


2009 മാർച്ച് 25. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 2094/ 08/ എ ആയുള്ള 3- 3- 2009- ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 


നമ്പർ സി 1286 ആയി രജിസ്റ്റർ ചെയ്ത ഓലയമ്പാടി സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ), തളിപ്പറമ്പ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 


- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 15 - 9- 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1286 ആയി രജിസ്റ്റർ ചെയ്ത ഓലയമ്പാടി സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
തളിപ്പറമ്പ കാര്യാലയത്തിലെ ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2005 / 09 / എ . ഇ . എൽ. 


2009 മാർച്ച് 25. 


n 


e 


സൂചന : - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 2838 / 08 / എ ആയുള്ള 13 - 3- 2009 - ലെ കത്തും അന്വേഷണ 

- റിപ്പോർട്ടും. 


നമ്പർ സി 1252 ആയി രജി സ്റ്റർ ചെയ്ത ചെറു താഴം പഞ്ചായത്ത് സഹ ക രണ കൺ സ മർ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാടായി സി. ആർ. ബി . 
ഗ്രൂപ്പ് സെയിലാഫീസറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുതഅന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1252 ആയി രജിസ്റ്റർ ചെയ്ത് ചെറുതാഴം പഞ്ചായത്ത് സഹകരണ കൺസ്യൂമർ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതി നാൽ 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


Gaz. 17 /2009/DTP. (Co -operative). 


144 


KERALA GAZETTE 


[ PART III 


നമ്പർ 1979 / 09 / എ . ഇ . എൽ. 

2009 മാർച്ച് 26. 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പിന്റെ 2022 / 08 / എ ആയുള്ള 7 - 3 -2009 - ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
നമ്പർ സി 427 ആയി രജിസ്റ്റർ ചെയ്ത ചപ്പാരപ്പടവ് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , തളിപ്പറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 12-9 - 1975- ൽ രജിസ്റ്റർ ചെയ്യുകയും 5- 10- 2001 മുതൽ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


- നമ്പർ സി 427 ആയി രജിസ്റ്റർ ചെയ്ത് ചപ്പാരപ്പടവ് സഹകരണ കൺസ്യൂമർ സ്റ്റോഴ്സിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
തളിപ്പറമ്പ് കാര്യാലയത്തിലെ ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2008 / 09 / എ . ഇ . എൽ. 

2009 മാർച്ച് 26 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂരിന്റെ 2834/ 08 / എ ആയുള്ള 13 - 3 -2009 - ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
നമ്പർ സി 1142 ആയി രജി സ്റ്റർ ചെയ്ത അടു ത്തില പഞ്ചായത്ത് സഹ ക രണ കൺ സ മർ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാടായി സി. ആർ. ബി . 
ഗ്രൂപ്പ് സ്പെഷ്യൽ സെയിലാഫീസറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) , കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

-- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 3- 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 

ഉത്തരവ് 


നമ്പർ സി 1142 ആയി രജിസ്റ്റർ ചെയ്ത് അടുത്തില പഞ്ചായത്ത് സഹകരണ കൺസ്യൂമർ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ കാര്യാലയത്തിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു. 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


നമ്പർ 2007 / 09 / എ . ഇ . എൽ. 

2009 മാർച്ച് 26. 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂരിന്റെ 2835 / 08 | എ ആയുള്ള 13 - 3- 2009 - ലെ കത്തും അന്വേഷണ 

റിപ്പോർട്ടും. 
നമ്പർ സി 1136 ആയി രജി സ്റ്റർ ചെയ്ത വിള യാ ളോട് സഹ ക രണ കൺ സ മർ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാടായി സി . ആർ. ബി. 
ഗ്രൂപ്പ് സ്പെഷ്യൽ സെയിലാഫീസറെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ നിയമിച്ചുത്തരവായിരുന്നു . 

- സൂചന വഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 


28th APRIL 2009) 


CO -OPERATIVE DEPARTMENT 


145 


ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 3 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോയിൽ 
അനുശാസിക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും ഉത്തമബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


നമ്പർ സി 1136 ആയി രജിസ്റ്റർ ചെയ്ത വിളയാങ്കോട് സഹകരണ കൺസ്യൂമർ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണനിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), 
കണ്ണൂർ കാര്യാലയത്തിലെ പാപ്പിനിശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാറുടെ ( ജനറൽ) ആഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


